33 


Punalur Taluk 


പരസ്യം 


( 1 ) 


കക്ഷികൾ പരേതന്റെ അനന്ത രാവകാശികളെന്നുകാണിച്ച് 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം 
ബോധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ ജി2-1660 / 2021 . 


2021 ഫെബ്രുവരി 10 . 


നമ്പർ ജി2-1689 / 2021 . 

2021 ഫെബ്രുവരി 10 . 
പു ന ലൂർ താ ലൂ ക്കിൽ തിങ്കൾക്ക രിക്കം വില്ലേ ജിൽ 
ചന്ദനക്കാവ് കരിക്കുപ്പിൽ വീട്ടിൽ മിനി , റ്റി . 18-1-2021 -ാം തീയതി 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതയുടെ പേരിൽ നാഷണൽ 
സേവിംഗ്സ് ആഫീസിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ 

കൈപ്പറ്റു ന്ന തി നും , മറ്റ് ഇതര ആവശ്യ ങ്ങ ൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനു വാദിക്ക ണമെന്നു കാണിച്ച് 
പരേതയുടെ മക്കൾ ഷിനു മോഹ നൻ , ഷിജു മോഹ നൻ 
എന്നി വർ സമർപ്പിച്ച് അ അ ക്ഷ യി മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവർ പരേതയുടെ അവകാശികളാണെന്ന് അറിയുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


പുനലൂർ താലൂക്കിൽ വാളക്കോട് വില്ലേജിൽ നെല്ലിപ്പള്ളി 
കാലായിൽ കൊച്ചുവീട്ടിൽ വേണുഗോപാലൻ , കെ . 8-1-2019 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിൽ 
ആരോഗ്യ വകുപ്പ് സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റന്റ് 
ടു ദി പൂവർ - ൽ നിന്നും അനുവദിച്ച ധനസഹായം ലഭിക്കുന്നതിനും 
മറ്റ് ഇതര ആവ ശ്യ ങ്ങൾക്കു മായി അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നു കാണിച്ച് പരേതന്റെ ഭാര്യ ജയശ്രീ , പി . 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്ന് അറിയുന്നു . 


1 


മകൻ 


23 


ഷിനു മോഹനൻ 
ഷിജു മോഹനൻ 


2 


22 


3 3 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


1 


ആയത് 


ജയശ്രീ , പി . 


57 


ഭാര്യ 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നും രണ്ടും കക്ഷികൾ പരേതയുടെ അനന്തരാവകാശികളെന്നു 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം 

ഈ പരസ്യം 

കേര ള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കു ന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


അശ്വതി , വി . 


മകൾ 


32 


3 


അർച്ചന , വി . 


30 


33 


( 2 ) 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നു മുതൽ മൂന്നു വരെ കക്ഷികൾ പരേതന്റെ അനന്തരാവകാ 
ശികളെന്നുകാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പി ക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കു ന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ജി2-8068 / 2020 . 

2021 ഫെബ്രുവരി 11 . 
പുനലൂർ താലൂക്കിൽ ആയിരനല്ലൂർ വില്ലേജിൽ ആർച്ചൽ 
ആമ്പാടി ഹൗസിൽ ആർ . രഘു നാഥൻപിള്ള 3-7-2020 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിലുള്ള 
വസ്തുവകകൾ ക്രയവിക്രയം നടത്തുന്നതിനും , ബാങ്ക് ഇടപാടു 
കൾക്കും , കെ . എൽ 25 എൽ 7349 -ാം നമ്പർ വാഹന ത്തിന്റെ 
ഉടമസ്ഥത മാറ്റുന്നതിനും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്ക ണ മെന്നു കാണിച്ച് 
പരേതന്റെ മകൻ അനിൽകുമാർ , ആർ . എന്നയാൾ സമർപ്പിച്ച് 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 

നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


( 4 ) 


നമ്പർ ജി2-1201 2021 . 


2021 ജനുവരി 27 . 


അന്വഷണം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പുനലൂർ താലൂക്കിൽ വാളക്കോട് വില്ലേജിൽ ചരുവിള 
വീട്ടിൽ സാബു , വൈ . 17-12-2019 -ാം തീയതി മരണപ്പെട്ടുപോയി 
ട്ടുള്ളതാണ് . കോടതിയിലെ ക്യാഷ് സെക്യൂരിറ്റി കൈപ്പറ്റു 
ന്നതിനും , ധനപരവും നിയമപരവുമായ കാര്യങ്ങൾക്കും , മറ്റ് 
ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശസർട്ടിഫിക്കറ്റ് അനുവദി 
ക്കണമെന്നു കാണിച്ച് പരേതന്റെ ഭാര്യ ത്രേസ്യാമ്മ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


1 


മകൻ 


47 


2 


സുനിൽ കുമാർ , ആർ . 
അനിൽ കുമാർ , ആർ . 
ബിനിൽ കുമാർ , ആർ . 


46 


3 3 


3 


41 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ എന്നിവർ ജീവിച്ചിരിപ്പില്ല . 
പരേ തന്റെ ബാങ്ക് ഇട പാടു കൾ , ലോക്കർ എന്നി വ 

| വ യുടെ 
അവകാശം രണ്ടാം കക്ഷിക്ക് അനുവദിക്കുന്നതിനും കെ.എൽ 25 
എൽ 7349 -ാം നമ്പർ വാഹനത്തിന്റെ ഉടമസ്ഥത രണ്ടാം കക്ഷി 
പേരിൽ മാറ്റുന്ന തിനും ഇതര കക്ഷികൾ സമ്മ ത മൊഴി 
നൽകിയിട്ടുള്ളതാണ് . ആയതിനാൽ ഒന്നു മുതൽ മൂന്നു വരെ 


ത്രേസ്യാമ്മ 


ഭാര്യ 


48 


2 


ഷിജു , റ്റി . എസ് . 


മകൻ 


28 


3 


ഷൈജു , എസ് . 


22 


3 3 


Gaz . No. 21 / 2021 / DTP ( CLR - Supplement ) . 


203 


34 


ആയ തി നാൽ ഒന്നു മുതൽ മൂന്ന് വരെ കക്ഷികൾ 
പരേതന്റെ അനന്തരാവകാശികളെന്നുകാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . പരേതയുടെ 
ജോലി രണ്ടാം കക്ഷിക്ക് ലഭി ക്കു ന്ന തിന് ഒന്നാം കക്ഷി 
സമ്മ ത മൊഴി നൽകി യിട്ടു ള്ള താ ണ് . ആയ തി നാൽ 
ഒന്നും രണ്ടും കക്ഷികൾ പരേതയുടെ അനന്തരാവകാശികളെന്നു 
കാ ണിച്ച് സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കി ലും 
ആക്ഷേ പമു ള്ള പക്ഷം 

ആയത് 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പു ന ലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പി ക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഈ 


( 5 ) 


നമ്പർ ജി2-4875 / 2020 . 


2021 ഫെബ്രുവരി 5 , 


( 7 ) 


നമ്പർ ജി2-1403 / 2021 . 


2021 ഫെബ്രുവരി 5 . 


പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ ആർ.പി.എൽ. 
യൂണിറ്റ് , ബ്ലോക്ക് 1 - ൽ കന്തയ്യ 24-5-2016 -ാം തീയതി 
മ ര ണ പ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . പരേ തന്റെ സർവ്വീസ് 
ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന തി നും , മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുമായി അവകാശസർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നു 
കാണിച്ച് പരേ തന്റെ മകൻ വിജ യ കുമാർ , കെ . സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


പുനലൂർ താലൂക്കിൽ ഏരൂർ വില്ലേജിൽ ചൂരല്ലൂർ വീട്ടിൽ 
രാജേന്ദ്രൻപിള്ള 7-3-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പരേതന്റെ ബാങ്ക് , വസ്ത സംബന്ധമായ ആവശ്യങ്ങൾക്കും , 
മറ്റ് ഇതര ആവശ്യ ങ്ങൾക്കുമായി അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിക്കണമെന്നു കാണിച്ച് പരേതന്റെ മാതാവ് സരസമ്മ 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ 
പരേതന്റെ അവകാശിയാണെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ചിന്താമണി 


ഭാര്യ 


61 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


2 


മകൻ 


36 


രവികുമാരൻ , കെ . 
വിജയകുമാർ , കെ 


സരസമ്മ 


മാതാവ് 


95 


3 


34 


3 3 


ആ യത് 


ഈ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നു മുതൽ മൂന്ന് വരെ കക്ഷികൾ പരേതന്റെ അനന്തരാവകാ 
ശികളെന്നുകാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താ ണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കു ന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതൻ അവിവാഹിതൻ ആയി രു ന്നു . ആയതിനാൽ 
സരസമ്മ എന്നവർ പരേതന്റെ അനന്തരാവകാശിയാണെന്നു 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പമു ള്ള പക്ഷം 

പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പു ന ലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധി പ്പി ക്കേ ണ്ട താ ണ് . 
കാലാ വധി കഴിഞ്ഞും തപാൽ മാർ ഗ്ഗ വും ല ഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


( 8 ) 


നമ്പർ ജി2-1380 2021 . 


2021 ഫെബ്രുവരി 4 , 


പുനലൂർ താലൂക്കിൽ തെന്മല വില്ലേജിൽ മാമ്പഴത്തറ 
മാമൂട്ടിൽ കിഴക്കതിൽ വീട്ടിൽ രാധാമണി , കെ . 19-7-2020 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . ജോലി സംബന്ധമായ 
ആവശ്യത്തിനും ബാങ്ക് ഇടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യ 
ങ്ങൾക്കുമായി അവകാശസർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നു 
കാണിച്ച് പരേ ത യുടെ മകൻ മനോ ജ് , പി . സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ പരേതയുടെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


No. G2-1203 / 2021 . 

27th January 2021 . 
Notice is hereby given to all to whom it may 
concern that Rani Chandra , Thekkekara Puthen Veedu , 
Ayilara , Yeroor Village , Punalur Taluk , Kollam District of 
Kerala State has filed an application before this office for 
granting legal heirship certificate in respect of her 
deceased husband Bhaskaran Pillai Lakshmanan Pillai of 
the above address who expired on 14-9-2020 at Sihat in 
Saudi Arabia . This certificate is required for getting the 
death compensation , transaction of landed property and 
all other purposes . An enquiry conducted through the 
Village Officer , concerned revealed that the persons 
mentioned in the schedule below is the legal heirs of the 
deceased , . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


വിനോദ് , പി . 


മകൻ 


41 


2 


മനോജ് , പി . 


38 


204 


35 


SCHEDULE 


Adoor Taluk 


SI . 


Age 


Name of the 
legal heirs 


No. 


Relationship 

with the 
deceased 


1 


Rani Chandra 


Wife 


43 


2 


Athira Bhaskar 


Daughter 


20 


പരസ്യം 

( 1 ) 
നമ്പർ സി2-96 / 2021 . 

2021 ഫെബ്രുവരി 9 . 
അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ കടമ്പനാട് 
തെക്ക് മുറിയിൽ വല്ല്യയ്യത്ത് ഷിനു ഭവനിൽ കെ . എം . ഡാനിയേൽ 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ വില്ലേ ജാ ഫീ സർ അന്വ ഷണ വും 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
മകൻ ഷിനു ഡാനിയേൽ 12-9-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശി ചുവടെ 
ചേർക്കുന്ന ഏക കക്ഷികയാണെന്ന് കടമ്പനാട് വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 
പേര് പരേതനുമായുള്ള 

വയസ് 


അ വ കാ ശ 


3 


Anandu Bhaskar 


Son 


16 


Parents of the deceased are no more now . The 3rd 
person is minor and under the guardianship of the first 
person . 


ബന്ധം 


28 


Objection if any against the issuance of the legal 
heirship certificate in the name of above said persons are 
to be filed in person before the Tahsildar , Punalur within 
30 days from the date of publication of this notice in the 
Kerala Gazette . Belated application and those send by 
post will not be considered . 


അ നന്ത രാവ 


ആ യത് 


ഈ 


Taluk Office , , 
Punalur . . 


( Sd . ) 
Tahasildar . . 


PATHANAMTHITTA DISTRICT 


ജീനാ ജോർജ്ജ് 

ഭാര്യ 
മുക ളിൽ പേരു ചേർത്തിട്ടുള്ള ഏക കക്ഷി പേരിൽ 

ാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന തിൽ 
ആർക്കെ ങ്കിലും ആക്ഷേപമു ള്ള പക്ഷം 
പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി നുള്ളിൽ അടൂർ ത ഹ ശീൽദാർക്ക് നേ രിട്ട് 
സമർപ്പിക്കേണ്ട താണ് . കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ സി2-95 / 2021 . 

2021 ഫെബ്രുവരി 9 . 
അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ കടമ്പനാട് 
തക്ക് മുറി യിൽ പത്മശ്രീ വീട്ടിൽ ബിജു , എം . ആർ . 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ വില്ലേ ജാ ഫീ സർ അന്വേ ഷ ണ വും 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
പിതാവ് രവീന്ദ്രൻ , പി . വി . 19-3-2020 - ൽ മര ണ പ്പെട്ടിട്ടുള്ള 
തായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
ചുവടെ ചേർക്കുന്നവരാണെന്ന് കടമ്പനാട് വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


Ranni Taluk 


പരസ്യം 


അ വ കാ ശ 


നമ്പർ എ3-108 / 2021 . 


2021 ഫെബ്രുവരി 1 . 


റാന്നി താലൂക്കിൽ റാന്നി വില്ലേജിൽ പുതുശ്ശേരിമല 
മുറിയിൽ ആലപ്പാട്ട് വീട്ടിൽ എ . റ്റി . എബ്രഹാം എന്നയാൾ 
മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽക 
ണമെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ ആലീസ് എബ്രഹാം 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 12-2-2020 - ൽ മരണപ്പെട്ടിട്ടു 
ള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ പേരു 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട് . 


ബന്ധം 


1 


വസന്ത 


61 


2 


42 


3 


40 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


3 


1 


64 


2 


37 


3 


24 


4 


ور 


ആലീസ് എബ്രഹാം 

ഭാര്യ 
അനീഷ് എബ്രഹാം 

മകൻ 
അനു എബ്രഹാം 

മകൾ 
അനീറ്റ് സിജു 

35 
പരേതന്റെ അവകാശികളായി മുകളിൽ പറയു ന്ന വർ 
മാത മാണുള്ള തെന്ന് കാണിച്ച് ഒരു അ ന ന്ത രാവ കാശ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നകം റാന്നി 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരാ യി രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഭാര്യ 
മിനി , ആർ . 

മകൾ 
ബിജു , എം . ആർ . 

മകൻ 
മുക ളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 2 , കക്ഷി കൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവ ഞെണ്മ ന്റ് ഗസറ്റിൽ പസി ദ്ധീക രിച്ച് 30 
ദിവ സ ത്തി നുള്ളിൽ അടൂർ ത ഹ ശീൽദാർക്ക് നേരിട്ട് 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 3 ) 
നമ്പർ സി2-1380 / 2020 . 

2021 ഫെബ്രുവരി 9 . 
അടൂർ താ ലൂ ക്കിൽ അങ്ങാ ടി യ് ക്ക ൽ വില്ലേ ജിൽ 
നെടുമൺകാവ് മുറിയിൽ രമ്യാനിവാസിൽ സുമംഗല തമ്പി 
അ നന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ വില്ലേ ജാ ഫീ സർ അന്വ ഷണ വും 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ 
ഭർത്താവ് കെ . വി . തമ്പി 1-8-2009 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി 
അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ ചുവടെ 
ചേർക്കുന്നവരാണെന്ന് അങ്ങാടിയ്ക്കൽ വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


അ വ കാ ശ 


താലൂക്കാഫീസ് , 
റാന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


205 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 18:57:09 
+ 05'30 ' 


